Reg. No , KL.TV (N ) /12 


e 
Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th May 1980 
voi. XXV ] Trivandrum , Thursday , 

25th Vaisakha 1902 


[ No , 330 


NOTICE 
tinDER SECTION 9 (5) OF THE KERALA LAND ACQUISITION ACT, 1961 

( ACT 21 of 1962) 
No B2 263| 79 . 

9th 11a)" 1980 . 
Notic : is hereby given that the Government intend to take possession of 
the lands mentioned in the list below ,which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962). All persons 
interested in the lands are required to appear in person or by authorised 
agent on the date, time and place noted below and to state put in a 
statement in writing signed by themselves or their agents showing the nature 
of their respective interests in the lands, and the amount and particulars of 
their claim to compensation for such interests, in the lands and their 
cbjections, il any , to the measurements made under section of the Act . 
sole :- If the persons interested refuse to make a claim to compensation or 

cmit ,without sufficient reasons, to make such claim , the amount to 
be awarded by the Court, in the event of a reference being made 
to it on application made by them shall in loca e exceed the 

amount awarded by the Collector under section 11 of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ പറ ിട്ടുളളതും 1961 - ലെ Cc >, ളാ 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം അകറ്) ( പകാരം ഒരു പൊതു 
കാര്യത്തിന് ആ വശ്യമായിട്ടുളളതു മായ ഭൂമി കൈ വരപ്പെടുത്തുവാൻ ഗവണ് 

ൻ 8 : ശിക്കുന്നുവെന്ന് ഇതിനാറ് നോട്ടീസ നൽകിയിരിക്കു ന്നു . 
പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള 1,Sാപേരും നേരിട്ടോ, അധിക ത 
ഏജൻ മൂലമോ, താഴെ പറയുന്ന തീയതിയിലും സ്.മയത്തും 

സ c C തതും 
ഹാജരാകുകയും, ഭൂമിയിൽ അവരോരുത്തർക്കുമുളള അവകാൾ 11 ന u 3 ടെ 
സ്വഭാവവുംഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സം ബന്ധിച്ചിട 

G. 33/176 1 V. 


2 


ത്തോളം നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ - അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് 
(പസ്താവനചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട 
ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോടു ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ്:-അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് 

തേർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
*അങ്ങനെ തേർച്ച ചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്നപക്ഷം 
അവരുടെ 

അപേക്ഷയിന്മേൽ കോ : തിക്ക റഫറൻസ 
..13വയ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട 
യാതൊരു സംഗതിയിലും 

അകററ് 11 -ാം വകുപ്പു 
പ്രകാരം കളക്റ്റർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ 

പാടില്ലാത്തതാകുന്നു . 
Date, time and place of appearance - On 11-6-1980 at 11 a . m .before the 

Special Tahsildar LA , Railways, Trichur -3 . 

Particulars of lands 

(Black No. 119 ) 
Districi - Trichu : 

Taluk --Mukundapuram 
Village --Nenmanikkara 
Survey Description 

Ea tent 
JNo . 

in hectare 
12751-3 

Dry and Wet 0,0140 
13096-11 

Dry 

0.0140 
130917-12 

0,0307 ) 
1320/ 1-2 

0.0852 
13221-7 

0.0702 


33 


3 


Total 


0,2141 


(Sd . ) 
Special Tahsildar L. A., 

Pailuan , Irishur- 3 . 


Trichur , 


PRINTED AND PUF "1:11:01 BY FIE S. (i. P. AT THE GOVERNMENT PRESS, 

"frt ! Ant " 1990 . 


Reg . No. KL /TV (N )/12 


Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLI HED BY AUTHORITY 


15th May 1980 
Vol. XXV ] Trivandrum , Thursday 

[No, 331 
25th Vaisakha 1902 (Saka ) 


GOVERNMENT OF KERALA 
Public Works ( D ) Department 

DECLARATION 
No. 21233/D3/80 /PW . 

Dated, Trivandrum , 13th May 1980 . 
Whereas in exercise of the powers conferred by clause (1) of Article 
258 of the Constitution the President has, in his Notification No. 2/4/63 
Judl. II dated 31-5-1963 entrusted the Government of Kerala , with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 (Act 21 of 1962), in relation to acquisition of land 
for the purpose of the Union in the State ; 

And whereas under subsection ( 4 ) of Section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of Section 5 of the Act shall not apply to the lands 
specified in the Schedule below ; 

And whereas the Government are satisfied that the said lands have to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under Section 6 of the Act 
that the lands specificd in the Schedule below and measuring 4 ares 44 sq . m . 
be the same a little more or less, are needed for a public purpose, to wit, for 
widening the road from Manacauł to Thiruvallam and under Section 7 of 
the Act direct the Special Tahsildar (LA ) NH No. III, Kovalam to take 
order for the acquisition of the lands. Further under subsection (1 ) of 
Section 19 of the Act the Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of 
publication of the notice mentioned in sub section (1) of Section 9 of the 
Act. 

33/1763/1 


2 


A plan of the lands is kept in the office of the Special Tahsildar (LA ) , 
NH No. III, Kovalam and may be inspected at any time during office hours. 

ഭരണഘടന 258-ാം വകുപ്പ് ( I) -ാം ഖണ്ഡത്താൽ നൽകപ്പെട്ട അധികാര 
ങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, യൂണിയന്റെ ആവശ്യത്തിനായി ഈ 
സംസ്ഥാനത്ത്ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം കേന്ദ 
ഗവൺമെൻറിൻറ ( പവത്തികൾ തൻറ 31-5-1963 -ാം തീയതിയിലെ 
2/ 4/ 63IJdl.II . നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺമെ 
ന്ററിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചിരിക്കയാലും ; 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെഅടിയന്തിരസ്ഥിതി പരിഗണിച്ച് 
ആക°s ° 5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കയാലും ; 

പസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെന്റിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 4 ആർ 
44 സ്ക്വയർ മീററർ വിസ്തീർണ്ണമുള്ളതുമായ ഭൂമി, അത്അത്തന്നെയോ, 
അതിൽ അൽപം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു പൊതു 
കാര്യത്തിന അതായത് മണക്കാട തിരുവല്ലം - റോഡ വീതി 
കുട്ടുന്നതിന ആവശ്യമാണെന്ന് ആക്റ് 6 -ാം വകുപ്പു പ്രകാരം ഇതി 
നാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം നാഷണൽ ഹൈവേ പൊന്നും 
വില സ്പെഷ്യൽ തഹശീൽദാർ , കോവളം എന്ന ആളോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന 
നോട്ടീസ (പസിദ °ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിഞ്ഞാൽ കളക്ററർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും കൂടി 
ആക്ററ് 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ നാഷണൽ ഹൈവേ പൊന്നു . വില സ്പെഷ്യൽ 
തഹശീൽദാർ, കോവളം എ ന്ന ആളുടെ ആഫീസിൽ സുക്ഷിച്ചിട്ടുണ്ട്. 
ആഫീസ് സമയത്ത " എപ്പോഴെ ങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം 

SCHEDULE 
District-- Trivandrum. 

Taluk - Trivandrum . 
Village - Iranimuttom . 
( The extent given is approximate) 

Description - Dry 
Sl. No. Survey 

Extent in 
No. 

Are Sq . m . 
(1 ) (2) 

( 3 ) 
1 . 214/1 

03 
2 . 214/3 

32 
3 . 319/4 

O 38 
4 . 

0 45 


( 
0 


319/5 


3 


(1) 


( 2 ) 


(3 ) 


5 . 
6 . 
7 . 
8 . 

9 . 
10 . 
11 . 
12 . 
13 . 
14 . 
15 . 
16 . 
17 . 
18 . 


319/6 
321/2 
322/2 
32275 
322/6 
323/1 
323/4 
323/5 
323/8 
323/9 
323/12 
323/13 
323/15 
334/1 


0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 
0 


05 
57 
50 
15 
03 
25 
15 
19 
30 
32 
15 
15 
20 
25 


Total 


4 


4.1 


By order of the Governor , 

P. SOUMINI, 
Joint Secretary 


Trivandrum 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT INESS, 

TRIVANDRUM 1990 . 


Reg . No. KL /TV (N ) /12 


ااتاا،مر 
Governin 


1900 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


15th May 1980 
Vol . XXV] Trivandrum , Thursday 

[No. 336 
25th Vaisakha 19 2 (Saka ) 


GOVERNMENT OF KERALA 


Water and Transport (Transport B ) Department 

ERRATUM 
No. 28735 / TB2 /79 / W & T . 

Dated , Trivandrum , 14th May 1930 . 
In the schedule to the declaration No. 20-441 /79 / W & T dated the 20th 
September , 1979, under section 6 of the Kerala Land Acquisition Act , 1961 
(21 of 1962 ), published in the Kerala Gazette Extraordinary No. 672 dated 
the 20th September, 1979 for Survey No. " 514/3 " read “ 514 /1-3” . 

Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport) . 

On scrutiny of the subdivision records by the Superintendent of Survey 
and Land Records, Trivandrum , the Survey Number of the land propused 
to be acquired has been assigned as 514 /1-3 . The Survey Number in the 
Declaration published in this behalf was noted as 514/3 . Hence this 
notification . 

1961-6eJ coo3 nuºLLIODS 13 ° ma.° 00 (1962-021 21) 6-5. Olya3 
094908 1979 m.100.08 20-00 07007010 672-6 . Mm3 3 Guwo 
com um 0100 ( 10073°wons.coml 1979 omniº00013 20-0 . (17207x100 
20141179 ഡബ്ലിയു ആൻഡ് ററി എന്ന പ്രഖ്യാപനത്തിന്റെ പട്ടികയിലുള്ളസംഘ 
Mm13 * -514/3” 29mmº “ 514 / 1-3 ” nomy mo ? roj.com ? v ?GANSE:2:35 n " . 

33 /1771/S 


2 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം സാധി 
ക്കുന്നതിനു വേണ്ടിയുളളതാണ്.) 

തിരുവനന്തപുരം സർവ്വേയും വസ്തു റിക്കാർഡുകളും സൂപ്രണ്ട് സബ് 
ഡിവിഷൻ രേഖകൾ സൂക്ഷ്മപരിശോധന നടത്തിയപ്പോൾ സർക്കാരിലേയ്ക്ക 
എടുക്കാനുദ്ദേശിച്ചിരുന്നഭൂമിയുടെ സർവ്വേ നമ്പർ 514/1-3 എന്നാണ് കൊടു 
ത്തിരുന്നത്. ഇതിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ( പഖ്യാ പനത്തിൽ സർവ്വേ 
നമ്പർ 

: 51413 : എന്നാണ് കുറിച്ചിരിക്കുന്നത്. ആയതിനാലാണ ഈ 
വിജ്ഞാപനം. 

KOT; 


By order of the Governor , 

P. SANKARAN NAIR , 
Additional Secretary :. 


PRINTED AND PUBLISHED BY THE D S. S. P. AT 1IIE GOVERNMENT PREE 2 , 

TRIVANDRUM , 1980, 


